ജ സി.സരിത് 


വര്‍ഷം മുമ്പ്‌, ലൈബ്രറി സയന്‍സ്‌ 
എന്ന്‌ മലയാളികളില്‍ അധികമാരും 
കേട്ടിട്ടില്ലാത്ത കാലം. തലശ്ശേരിക്കാര 


നായ ഒരു യുവാവ്‌ മദ്രാസ്‌ സര്‍വകലാശാലയില്‍നി 
ന്ന്‌ ആ വിഷയത്തില്‍ പി.ജി. ഡിപ്പോമ നേടി. പിന്നീ 
ട്‌ ദീര്‍ഘകാലം കൊല്‍ക്കത്തയിലെ നാഷണല്‍ 
ലൈബ്രറിയില്‍ ബിബ്ബിയോഗ്രഫി എഡിറ്ററായ അ 
ദ്ദേഹം ലൈബ്രറി ജീവനക്കാരനായി ഒതുങ്ങിക്കൂടി 
യില്ല. മറ്റൊരു ഭാഷയ്ണ്കും അവകാശപ്പെടാനാകാത്ത 
സംഭാവന മാതൃഭാഷയ്ക്ക്‌ സമര്‍പ്പിക്കുകയും ചെയ്തു. മ 
ലയാളത്തില്‍ 1772 മുതല്‍ 2000 വരെയുള്ള കാല 
ത്ത്‌ പ്രസിദ്ധീകരിച്ച പുസ്പകങ്ങളുടെ ഗ്രന്ഥസൂചിത 
യ്യാറാക്കിയതാണ്‌ ആ അമൂല്യ സംഭാവന. കെ.എം. 
ഗോവി എന്ന ഗ്രന്ഥാലയ ശാസ്ത്രജ്ഞനെ കേരള 
സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനക്കുള്ള പുര 
സ്റ്റാരംനല്ലി ഈയിടെ ആരരിച്ചു. 

1030 ജൂണ്‌ 17ന്‌ തലശ്ശേരി ചേറ്റംകുന്ന്‌ കോരവ്രം 
വീട്ടിലാണ്‌ കെ.എം.ഗോവിയുടെ ജനനം. അച്ഛന്‍ 
സി.കെ. ശങ്കുണ്ണി നായരും അമ്മ കെ.എം.മായിയമ്മ 
യും. കെ.പി.സി.സി. പ്രസിഡന്‍റും കോണ്‍ഗ്രസ്‌ പ്ര 
വര്‍ത്തകസമിതി അംഗവുമായിരുന്ന സി.കെ.ഗോ 
വിന്ദന്‍ നായരുടെ സഹോദരനാണ്‌ ശങ്കുണ്ണി നാ 
യര്‍. 

നാലാമത്തെ വയസ്സില്‍ അച്ഛനും 18-ാമത്തെ വ 
യസ്സില്‍ അമ്മയും മരിച്ചു. ബി.ഇ.എം.പി. ഹൈസ്റ്റു 
ളിലെ വിദ്യാഭ്യാസത്തിനുശേഷം തലശ്ശേരി ബ്രണ്ണന്‍ 


കോളേജില്‍നിന്ന്‌ സാമ്പത്തികശാസ്്രത്തില്‍ ബിരു 
ദംനേടി. തുടര്‍ന്ന്‌ ചെന്നൈയില്‍ ബന്ധുക്കളുടെ 
അടുത്തെത്തിയ അദ്ദേഹം മദ്രാസ്‌ സെക്രട്ടേറിയ 
റ്റില്‍ ഗുമസ്തനായി. ഫയലുകഠംക്കിടയിലെ ജീവിതം 
ഗോധവിക്ക്‌ പെട്ടെന്ന്‌ മടുത്തു. ആറുമാസമായ 
പ്പോഠം ജോലി രാജിവെച്ചു. 

അക്ങനെയിരിക്കെയാണ്‌ ലൈബ്രറി സയന്‍സ്‌ 
കോഴ്‌സിനെക്കുറിച്ച്‌ അറിഞ്ഞതും മദ്രാസ്‌ സര്‍വക 
ലാശാലയില്‍ ചേര്‍ന്നതും. പഠനശേഷം 1952ല്‍ 
കോഴിക്കോട്‌ ജില്ലാ ലൈബ്രറിയില്‍ ലൈബ്രേറിയ 
നായി. അവിടെ മലബാര്‍ ലൈബ്രറി അതോറിറ്റി 
സ്ഥാപിക്കുകയും പയ്യന്നൂര്‍, മഞ്ചേരി, പൊന്നാനി, 
ആലത്തൂര്‍ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിന്‍െറ 
ശാഖകഠം സ്ഥാപിക്കുകയുംചെയ്തു. 


10506ലാണ്‌ കൊല്‍ക്കത്തയിലെ നാഷണല്‍ 
ലൈബ്രറിയില്‍ ജോലിക്കുചേര്‍ന്നത്‌. നാഷണല്‍ 
ലൈബ്രറിയുടെ അകത്തളത്തില്‍നിന്നാണ്‌ ഗോവി 
ജീവിതസഖിയായ പുഷ്ടവേണിയെ കണ്ടെത്തിയ 
ത്‌. അവിടെ വര്‍ക്ക്‌ ചീഫ്‌ ഇന്‍ഫര്‍മേഷന്‍ഓഫീസ 
റായ പുഷ്ടവേണി ഒറുപ്പാലം സ്വദേശിയാണ്‌. തമിഴ്‌ 
ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരു 
ദമുള്ള അവര്‍ വൈക്കം മുഹമ്മദ്‌ ബഷീറിന്‍െറ ബാ 
ല്യകാലസഖി തമിഴിലേക്ക്‌ വിവര്‍ത്തനംചെയ്തിട്ടു 
ണ്ട്‌. 


1087ല്‍ ജോലിയില്‍നിന്ന്‌ വിരമിച്ചു. 1994ല്‍ ഭാര്യ 
വിരമിച്ചശേഷം നാട്ടിലേക്കു മടങ്ങി. ഇന്‍ഫോസി 
സില്‍ ഉദ്യോഗസ്ഥനായ ഗൌതമും ലണ്ടനില്‍ അധ്യാ 
പികയായ അമുതയുമാണ്‌ മക്കം. 


കെ.എം.ഗോവിയും ഭാര്യ പുഷ്യവേണിയും 


[ജ്‌ | 1 | 4 ലയി ക ' 118 8 11 ല്‌ | ॥ ൮ [1 ക്ര 
| ] ! [ 1 1 | | | [॥ 

8 | ] ] | | 1 ] ] | 1 | | 7 | 

“ച്ഛ, ഥ്‌ മി യ്യ്‌ യ്യയ്്‌। പ ശര്‌ രല യ്മ്‌ (അ 


1070ലാണ്‌ കേരള സാഹിത്യ അക്കാദമിക്കുവേണ്ടി മല 
യാള ഗ്രന്ഥസൂചി തയ്യാറാക്കാൻ തുടങ്ങിയത്‌. പുസ്സക 
ങ്ങളുടെ അന്വേഷണവും പരിശോധനയും എറെ ശ്ര 
മകരവും സമയം ആവശ്യമുള്ള ജോലിയുമായിരുന്നു. 
വെട്ടുര്‍ രാമന്‍ നായരും അക്കാദമിയിലെ സെയ്ദ്‌ മു 
ഹമ്മദും എക്സപ്രസ്‌ പത്രാധിപരായിരുന്ന വി.കരുണാ 
കരന്‍ നമ്പ്യാരും സഹായവുമായി കുടെയുണ്ടായിരു 
ന്നു. 

ആറ്‌ യുവാക്കളെ പുസ്പകങ്ങഠം കണ്ടെത്താനായി 
ചുമതലപ്പെടുത്തി. കേരളത്തിലെ പ്രമുഖ പബ്ലിക്‌ 
ലൈബ്രറികഠം, വ്യക്തികളുടെ പുസ്തകശേഖരം, സി. 
പി.ഐ. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ലൈബ്രറി 
എന്നിവിടങ്ങളിലാണ്‌ പ്രധാനമായും പുസ്പകങ്ങഠം അ 
ന്വേഷിച്ചത്‌. ഇന്ത്യയില്‍ പ്രസിദ്ധീകരിച്ച പുസ്പുകങ്ങളാ 
ണ്‌ ഗ്രന്ഥസുചിക്കായി പരിഗണിച്ചത്‌. നിശ്ചിത സമയ 
ത്തിനകം ആദ്യ വോള്യം തീര്‍ക്കാനായിരുന്നു തീരുമാ 
നിച്ചത്‌. പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോകാനിടയുണ്ട്‌ 
എന്ന വിലയിരുത്തലിന്‍െറ അടിസ്ഥാനത്തില്‍ അദ്ദേ 
ഹം സ്ഥിരം ജീവനക്കാര്‍ വേണ്ടെന്നുവെച്ചു. ഗ്രന്ഥസു 
ചി തയ്യാറാക്കാന്‍ നാഷണല്‍ ലൈബ്രറി അധികൃതരും 
നല്ല പ്രോത്സാഹനം നല്‍ക. 

1772 മുതല്‍ 1970 വരെയുള്ള പുസ്പകങ്ങളുടേതായി 
രുന്നു ആദ്യത്തെ വോള്യം. സാഹിത്യം, വിജ്ഞാനസാ 
ഹിത്യം എന്നീ രണ്ടു ഭാഗങ്ങളിലായാണ്‌ ആദ്യ വോള്യം. 
1073ല്‍ ഇത്‌ പ്രകാശനംചെയ്തു. 1970 മുതല്‍ 1975 വരെ 
വരെയുള്ള പുസ്തകങ്ങളായിരുന്നു രണ്ടാമത്തെ വോ 
ള്യത്തില്‍. തുടര്‍ന്ന്‌ 2000 വരെ ഓരോ അഞ്ചുവര്‍ഷ 
ത്തെയും പുസ്പകങ്ങളുടങ്ങുന്ന വോള്യങ്ങഠം പുറത്തിറ 
ക്കി. ആറ്‌ വോള്യങ്ങളായി 1995 വരെയുള്ള ഗ്രന്ഥസു 
ചി പുറത്തിറക്കി. 1996 മുതല്‍ 2000 വരെയുള്ള ഗ്രന്ഥ 
സൂചി തയ്യാറാക്കി അക്കാദമിക്ക്‌ ന്ല്ലിയെങ്കിലും പുസ്തക 
രൂപത്തില്‍ പുറത്തിറക്കിയിട്ടില്ല. ഗ്രന്ഥസൂചി തയ്യാറാ 
ക്കി മലയാളത്തിന്‌ ന്ല്ലിയത്‌ പരിഗണിച്ചാണ്‌ അദ്ദേഹ 
ത്തെ ഈവര്‍ഷം കേരള സാഹിത്യ അക്കാദമി സമഗ്ര 
സംഭാവനന്ത്സുള്ള പുരസ്ത്റാരംനല്ലി ആദരിച്ചത്‌. 

മലയാള ഗ്രന്ഥസൂചിയുടെ നിര്‍മാണവേളയിലാണ്‌ 
കേരളത്തിലെയും ഇന്ത്യയിലെയും അച്ചടിയുടെ ചരി 
ത്രം വ്യക്തമാക്കുന്ന പുസ്ുകമെഴുതണമെന്ന ആലോ 
ചനയുണ്ടായത്‌. ഗ്രന്ഥസുചിയുടെ അവതാരികയില്‍ 
മലയാളം അച്ചടിയുടെ ഉത്ഭവ-വികാസം അദ്ദേഹം 
ചുരുക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ജോലിയില്‍നിന്ന്‌ വി 
രമിച്ചശേഷമാണ്‌ 'ആദിമുദ്രണം മലയാളത്തിലും ഭാര 
തത്തിലും' എന്ന പുസ്തകം പുറത്തിറക്കിയത്‌. 1999-ല്‍ 
ആപ പുസ്മകത്തിന്‌ വൈജ്ഞാനിക സാഹിത്യത്തി 
നുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്ത്റാര 
വും ലഭിച്ചു. ഗ്രന്ഥാലയശാസ്ദ്തത്തെപ്പറ്റി മലയാള 
ത്തിലുണ്ടായ ആദ്യ പുസ്ുകമാണ്‌ ഗോവിരചിച്ചു ലൈ 
ബ്രറി സയന്‍സ്‌. കാറ്റലോഗ്‌ നിര്‍മാണം, നമ്മുടെ റഫ 
റന്‍സ്‌ സാഹിത്യം, പുസ്തകവും വായനയും, നിരൂപണ 


7) ന 1. 
ത ജാ പി പി ക്ക 4 1... 1... 


[4 നവംബര്‍ 9012 ൽ വ്യാഴാഴ 


കരള സാഹിത്യ അക്കാദമിയുടെ 
൫൬൫() സംഭാവനയ്യുള്ള പുരന്റാരം 605൬ 
൭൭.എം.6ഗാലിയുെ വിദരരഷങ്ങള്‍ 


മൂ മു 
ന്‌ 1 1 ത്ത്‌ ളി [ക 


കി ( 


ഷണല്‍ ലൈബ്രറി ഓഫ്‌ ഇന്ത്യ തുടങ്ങിയത്‌ 
1836ലാണ്‌. അന്ന്‌ കല്‍ക്കത്ത പബ്ലിക്‌ ലൈബ്രറി 
എന്നായിരുന്നു പേര്‌. 1903ല്‍ ഈസ്റ്റ്‌ ഇന്ത്യാകമ്പനി 
വക ലൈബ്രറികളും ഡിപ്പാര്‍ട്ട്മെന്‍റ്‌ ലൈബ്രറി 
കളും യോജിപ്പിച്ച്‌ ഇംപീരിയല്‍ ലൈബ്രറി ഓഫ്‌ ഇ 
ന്ത്യ എന്നാക്കി പേര്‌. 1953 ഫിബ്രവരി ഒന്നിനാണ്‌ 
നാഷണല്‍ ലൈബ്രറി എന്ന്‌ നാമകരണം ചെയ്തത്‌. 
കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിനു കീഴി 
ലെ ലൈബ്രറിയില്‍ വിദേശ ഭാഷകളിലെയും ഇന്ത്യ 
യിലെ പ്രാദേശിക ഭാഷകളിലെയും പുസ്ുകങ്ങ 
ളുണ്ട്‌. 

1200 ജീവനക്കാരുള്ള മഹാഗ്രന്ഥാലയം റഫറന്‍ 
സ്‌ ലൈബ്രറിയാണ്‌. പാരലമെന്‍റംഗങ്ങളെ പോ 
ലെയുള്ളവര്‍ക്കേ അവിടെനിന്ന്‌ പുസ്പകം പുറ 
ത്തേക്കു നല്ലാറുള്ളു. അല്ലാത്തവര്‍ അവിടെയിരു 
ന്ന്‌ വായിക്കുകയും കുറിച്ചെടുക്കുകയും വേണം. 
കര്‍ശന നിരീക്ഷണമുണ്ടായിരുന്നെങ്കിലും നാഷ 
ണല്‍ ലൈബ്രറിയില്‍ പുസ്പുകക്കള്ളന്മാരും കുറവ 
ല്ലായിരുന്നുവെന്ന്‌ ഗോവി ഓര്‍ക്കുന്നു. ചില പുസ്ത 
കങ്ങളൊക്കെ പുസ്പുകവ്രേമികളായ “കള്ളന്മാര്‍' 
കൊണ്ടുപോയിട്ടുണ്ട. സംശയംതോന്നിയാല്‍ ആ 
“കള്ളന്മാര്‍ ' പിന്നീട്‌ എത്തിയാല്‍ കൂടെത്തന്നെ ജീ 
വനക്കാരും നടക്കുമായിരുന്നു. മൊറാര്‍ജി ദേശാ 
യി മന്ത്രിസഭാംഗമായിരുന്ന പ്രതാപ്‌ ചന്ദര്‍ ഒരി 
ക്കല്‍ ആറ്‌ എന്‍ സൈക്കോപീഡിയയുമായി നാഷ 
ണല്‍ ലൈബ്രറിക്കുമുന്നില്‍ റിക്ഷയില്‍ വന്നിറ 
ങ്ങി. ലൈബ്രറിയില്‍നിന്ന്‌ മോഷണംപോയ പുസ്ത 
കങ്ങളായിരുന്നു അവ. ഒരു കടയില്‍നിന്ന്‌ എന്‍ 
സൈക്കലോപീഡിയ വാങ്ങി മറിച്ചുനോക്കിയപ്പോഠം 
അവയുടെ താളുകളില്‍ ലൈബ്രറിയുടെ മുദ്ര 
കണ്ട ഉടനെ അദ്ദേഹം പുസ്പുകങ്ങഠം തിരികെ എ 
ത്തിക്കുകയായിരുന്നു. 

കേരളത്തില്‍നിന്ന്‌ ഒട്ടേറെ പ്രമുഖര്‍ പുസ്പുക 
ങ്ങാം തേടി നാഷണല്‍ ലൈബ്രറിയിലെത്തുമായി 
രുന്നു. സി.പി.ഐ. നേതാവും കമ്യൂണിസ്റ്റ്‌ സൈ 
ദ്ധാന്തികനുമായ കെ.ദാമോദരന്‍ പലതവണ ലൈ 
ബ്രറിയില്‍ വന്നു പോയിട്ടുണ്ട്‌. സി.പി.എം. നേതാ 
വ്‌ പി.ഗോവിന്ദപ്പിള്ളയും വരാറുണ്ടായിരുന്നു. 
ലൈബ്രറിയില്‍ സി.പി.എം. തൊഴിലാളി യൂണിയ 
ന്‍െറ മൂന്നുമാസത്തെ സമരത്തെത്തുടര്‍ന്ന്‌ പ്രതി 
സന്ധിയുണ്ടായ കാലത്ത്‌ പി.ജി. അവിടെ വന്നിരു 
ന്നു. ലൈബ്രറിയുടെ പ്രവര്‍ത്തനത്തെ ഉലച്ച സമ 
രത്തോടുള്ള പ്രതിഷേധം പി.ജി.യോട തുറന്നു വ്ര 
കടിപ്പിക്കാനും ഗോവി മടികാണിച്ചില്ല. ദാമോദര 
ന്‍െറ വലിയ ഗുണം പുസ്പുകം കൃത്യസമയത്ത്‌ തിരി 
ച്ചെത്തിച്ചിരുന്നുവെന്നതാണ്‌ -ഗോവി പറഞ്ഞു. 


ചിത്രങ്ങള്‍: ലതീഷ്‌ പുവ്വത്തൂര്‍ 


കൊല്‍ക്കത്തയില്‍ ഗോവിയുടെകൂടി നേതൃത്വത്തില്‍ കല്‍ക്കത്ത സാഹി 
ത്യവേദി പ്രവര്‍ത്തിച്ചിരുന്നു. അക്കിത്തം, ഉറൂബ്‌, പി.കുഞ്ഞിരാമന്‍ നായര്‍, 
മാതൃഭുമി പത്രാധിപരായിരുന്ന എ.പി.ഉദയഭാനു എന്നിവരെ സാഹിത്യവേ 
ദിയുടെ പരിപാടികളില്‍ പങ്കെടുപ്പിക്കാനായിട്ടുണ്ട്‌. കലാമണ്ഡലത്തിന്‍െറ 
വാര്‍ഷികത്തില്‍ പങ്കെടുക്കാന്‍ സത്ൃജിത്‌ റായിയെ ക്ഷണിക്കാന്‍ പോയത്‌ 
ഗോവി ഓര്‍ത്തു. കഥകളിയെക്കുിച്ച്‌ തനിക്ക്‌ കാര്യമായി ഒന്നും അറിയില്ലെ 
ന്ന്‌ തുറന്നുപറയാന്‍ സത്യജിത്‌ റായിക്ക്‌ മടിയില്ലായിരുന്നു. 
“കേരളത്തിലേതുപോലെജയല്ല മികച്ച ലൈബ്രറി സംസ്കാരമാണ്‌ കൊല്‍ 
ക്കത്തയില്‍. ഇവിടെ ഗാര്‍ഹികോപകരണങ്ങഠം 
തവണവ്യവസ്ഥയില്‍ വാങ്ങുന്നതുപോലെ 
കൊല്‍ക്കത്തയില്‍ വാങ്ങുന്നത്‌ പുസ്പുക ചം 
ങ്ങളാണ്‌. അവിടെ രബീന്ദ്രനാഥ ടാ ച്‌ എ 
ഗോര്‍, സ്വാമി വിവേകാനന്ദന്‍ എന്നി 
വരുടെ സമ്പൂര്‍ണകൃതികളില്ലാത്ത വീ 
ടുകഠം കുറവായിരിക്കും. നാഷണല്‍ 
ലൈബ്രറിയിലെ ജീവനക്കാരെന്ന്‌ പ 
റഞ്ഞാല്‍ കൊല്‍ക്കത്തയില്‍ എല്ലാ 


നടന്നു നടന്ന 


ജ പി.വി.ഷിബു 


യ്യന്നുരുകാരിയായ സരോജിനി 

കേരളവും ഇന്ത്യയും കടന്ന്‌ 

ലോക ചാമ്പ്യന്‍ഷിപ്പില്‍ നേട്ടം 
കൈവരിച്ചിരിക്കുന്നു. ബ്രസീലിലെ പോര്‍ട്ടോ 


അലെഗ്രോയില്‍ നടന്ന ലോക മാസ്റ്റേഴ്‌സ്‌ അത്‌ 


ലറ്റിക്‌ ചാമ്പ്യന്‍ഷിപ്പില്‍ 5000 മീറ്റര്‍ നടത്ത 
ത്തില്‍ ആറാം സ്ഥാനക്കാരിയായാണ്‌ സരോജി 
നി ഇന്ത്യയുടെ അഭിമാനമായത്‌. 178 രാഷ്ട്ങ്ങ 
ളില്‍നിന്നുള്ള കായികതാരങ്ങളാണ്‌ 20-ാമത്‌ 
ലോക ചാമ്പ്യന്‍ഷിപ്പില്‍ മാറ്റുരഷ്ണാനെത്തിയത്‌. 


തായ്പെയില്‍ നടന്ന ഏഷ്യന്‍ മാസ്റ്റേഴ്‌സ്‌ അ 
ത്ലറ്റിക്‌ മീറ്റിലെ മികവാണ്‌ സരോജിനിക്ക്‌ 
ലോക ചാമ്പ്യന്‍ഷിപ്പിലേക്ക്‌ നടന്നു കയറാന്‍ വ 
ഴിയൊരുക്കിയത്‌. 40നും 45നും ഇടയില്‍ പ്രായ 
മുള്ളവരുടെ വിഭാഗത്തിലാണ്‌ മത്സരിച്ചത്‌. 

പയ്യന്നൂര്‍ തായിനേരിയിലെ തോലാട്ട്‌ സരോ 
ജിനിയെന്ന വെറ്ററന്‍ കായികതാരം ട്രാക്കില്‍ 


ഏറെ നേട്ടങ്ങഠം കേരളത്തിനുവേണ്ടിയും ഇ 
ന്ത്യക്കുവേണ്ടിയും സ്വന്തമാക്കിയിട്ടുണ്ട്‌. ബ്രസീ 
ലില്‍ നടന്ന മീറ്റില്‍ അര്‍ജന്‍റീന, ബ്രസീല്‍, ചി 
ലി എന്നി രാജ്യങ്ങളില്‍നിന്നുള്ള താരങ്ങളാണ്‌ 
ആദ്യ മൂന്നുസ്ഥാനത്ങാം നേടിയത്‌. ആറാം 
സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളുവെങ്കിലും 
കേരളത്തിനും ഇന്ത്യക്കും അത്‌ വലിയ നേട്ടംത 
ന്നെയാണ്‌. കേരളത്തില്‍നിന്ന്‌ ചാമ്പ്യന്‍ഷി 
പ്പില്‍ പങ്കെടുത്ത ഒമ്പതുപേരില്‍ ഒരാളാണ്‌ സ 
രോജിനി. മറ്റുള്ളവര്‍ക്കൊന്നും ഫൈനലിനു 
യോഗ്യത നേടാന്‍ പോലും കഴിഞ്ഞില്ലെന്നറിയു 
മ്പോളാണ്‌ സരോജിനിയുടെ നേട്ടത്തിന്‌ തിള 
ക്കമേറുന്നത്‌. 

4-100 മീറ്റര്‍ റിലേയില്‍ നാലാംസ്ഥാനവും 
4-400 മീറ്റര്‍ റിലേയില്‍ ആറാംസ്ഥാനവും സ 
രോജിനി ഉഠാപ്പെട്ട ടിം നേടി. എറണാകുളത്തു 
നിന്നുള്ള റജി എബ്രഹാം, ഡല്‍ഹിക്കാരി ഇന്ദു, 
ആസാമില്‍നിന്നുള്ള റാണി എന്നിവരായിരുന്നു 
റിലേ ടീമില്‍ സരോജിനിക്കൊപ്പം ഓടിയത്‌. 

കേരളത്തിലെ മാസ്റ്റേഴ്‌സ്‌ അത്ലറ്റിക്സ്‌ രംഗ 


ത്ത്‌ കുറേ വര്‍ഷങ്ങളായി നിറഞ്ഞ സാന്നിധ്യമാ 
ണ്‌ സരോജിനി. കഴിഞ്ഞവര്‍ഷം എറണാകുള 
ത്തു നടന്ന സംസ്ഥാന മാസ്റ്റേഴ്‌സ്‌ അത്ലറ്റി 
ക്ലില്‍ നാലു മെഡലുകളാണ്‌ സരോജിനി കൊ 
യ്ത്‌. 5000 മീറ്റര്‍ നടത്തം, 1500 മീറ്റര്‍, 500 മീറ്റര്‍ 
ഓട്ടം എന്നിവയില്‍ ഒന്നാം സ്ഥാനം കരസ്ഥമാ 
ക്കിയപ്പോഠം, 4-100 മീറ്റര്‍ റിലേയില്‍ സരോജി 
നിയുടെ ടീം രണ്ടാം സ്ഥാനത്തായി. ബാംഗ്ലൂരില്‍ 
നടന്ന ദേശീയ മാസ്റ്റേഴ്‌സ്‌ അത്ലറ്റിക്സിലും നേട്ടം 
കൈവരിച്ചു. 

കഴിഞ്ഞവര്‍ഷം ചൈനയില്‍ നടന്ന ഏഷ്യന്‍ 
മാസ്റ്റേഴ്‌സ്‌ അത്ലറ്റിക്ശില്‍ സ്റ്റീപ്പിഠംചേസിലും സ 
രോജിനി പങ്കെടുത്തിരുന്നു. ആറാംസ്ഥാനവും 
നേടി. 2011 ജൂലായില്‍ അമേരിക്കയില്‍ നടന്ന 
ലോക ചാമ്പ്യന്‍ഷിപ്പിലേക്ക്‌ യോഗ്യതനേടിയി 
രുന്നു. എന്നാല്‍, പണമില്ലാത്തതിനാല്‍ പോ 
കാനായില്ല. ഇത്തവണ ബ്രസീലിലേക്ക്‌ പോ 
കാന്‍ അവസരം ഒരുങ്ങിയപ്പോഴും നടക്കുമോ 
യെന്ന്‌ സരോജിനിക്ക്‌ സംശയമായിരുന്നു. എ 
ന്നാല്‍ സരോജിനി ബ്രസീലില്‍ നടക്കാന്‍ നാട്‌ ഒ 


സൂചി എന്നിവയാണ്‌ ഗോവിയുടെ മറ്റു സ്വതന്ത്ര രച 
നകാം. മുത്തുസ്വാമി ദീക്ഷിതര്‍, ശ്യാമശാസ്ത്സികഠം എ 
ന്നീ രണ്ടു കൃതികഠം ഇംഗ്ലീഷില്‍നിന്ന്‌ മലയാളത്തിലേ 
ക്ക്‌ വിവര്‍ത്തനംചെയ്തിട്ടുമുണ്ട്‌. 


ന്നിച്ചു. നാട്ടുകാരുടെ സഹായത്താല്‍ സ്വരൂപി 
ച്ച പണമാണ്‌ സരോജിനിക്ക്‌ തുണയായത്‌. 

ലോക മീറ്റുകളില്‍ ഇന്ത്യയെ പ്രതിനിധാനം 
ചെയ്യുന്ന സരോജിനി കൂലിപ്പണിയെടുത്താണ്‌ 
ജീവിക്കുന്നത്‌. നേരത്തേ പയ്യന്നൂരിലെ ഒരു വ 
സ്തവില്ലനശാലയില്‍ വില്പനക്കാരിയായിരുന്നു. 
മത്സരങ്ങളുടെ തിരക്കുകഠം കാരണമാണ്‌ ആ 
ജോലി ഉപേക്ഷിച്ചത്‌. മികച്ച മാപ്പിളപ്പാട്ടു 
കാരികൂടിയാണ്‌ സരോജിനി. 


കായികതാരങ്ങാംക്കും ചാമ്പ്യ൯ഷി 
പ്പുകഠാംക്കും വേണ്ടി കോടികഠം ഒഴു 
ക്കുന്ന സരക്കാരുകഠം മാസ്റ്റേഴ്‌സ്‌ അത്‌ 
ലറ്റിക്ഗിനോടും വെറ്ററന്‍ താരങ്ങളോടും പ 
ലപ്പോഴും മുഖംതിരിച്ചുനില്‍ക്കുകയാണ്‌. സ്ഥിര 
വരുമാനമുള്ള ഒരു ജോലിയാണ്‌ നിര്‍ധന കുടും 
ബാംഗമായ ഈ കായികതാരത്തിന്‍െറ സ്വപ്പം. 
അതിന്‌ സര്‍ക്കാരിനെറയും അധികൃതരുടെയും 
കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്‌ സരോ 
ജിനി. 


വര്‍ക്കും വലിയ ബഹുമാനമാണ്‌” ക 
റുപ്പും വെളുപ്പും നിറഞ്ഞ കൊല്‍ 
ക്കത്ത ഓര്‍മകഠം ഇന്നും ഗോവിയുടെ 
മനസ്സില്‍ തെളിഞ്ഞുനില്‍ക്കുന്നു. 


സരോജിനി 


